O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 23 
Tuesday , 23th November 2021 


1197 വൃശ്ചികം 8 
8th Vrischikam 1197 


1943 അഗ്രഹായനം 2 
2nd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


46 


Vol . X 


No. 


Part III 


Dairy Development Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


54 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


( 1 ) 


I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the particulars which 
are furnished in the Categorical Statement are registered by me to - day as a Co - operative Society 
under the said Act , on the basis of limited liability and that the byelaws of the undermentioned 
societies are also hereby registered under the said section . 


No. E / 12422020 . 


23rd September 2021 . 


തരംതിരിച്ചുള്ള പട്ടിക 


1. സംഘത്തിന്റെ പേര് - മേനശ്ശേരി ക്ഷീരോൽപാദക സഹകരണ സംഘം 

എ . 297 ( ഡി ) ആപ്കോസ് . 


2. രജിസ്റ്റർ ചെയ്ത തീയതി - 23-9-2021 . 


3 . 


മേൽവിലാസം - മേനശ്ശേരി ക്ഷീരോൽപ്പാദക സഹകരണ സംഘം 

എ . 297 ( ഡി ) ആപ്കോസ് . 


4 . 


പഞ്ചായത്ത് പട്ടണക്കാട് . 


5. താലൂക്ക് ചേർത്തല . 


6. ജില്ല 

-ആലപ്പുഴ . 


7. പ്രദേശങ്ങൾ പട്ടണക്കാട് പഞ്ചായത്തിലെ 11 , 12 വാർഡുകളിൽ 

ഉൾപ്പെട്ട പ്രദേശങ്ങൾ . 


8. പ്രവർത്തനപരിധി - കിഴക്ക് കോതകുളങ്ങര തോടിന് പടിഞ്ഞാറ് 

വടക്ക് പറപ്പള്ളി തോട് , വടക്ക് പട്ടണക്കാട് 
മൂർത്തികൽ റോഡ് , പടിഞ്ഞാറ് കൈത്തോട് . 


9 . 


ബാദ്ധ്യത - ക്ലിപ്തം . 


10 . 


പ്രധാന ഉദ്ദേശ്യങ്ങൾ -പാൽ സംഭരണവും വിതരണവും . 


11 . 


അംഗീകൃത ഓഹരി മൂലധനം- R1,00,000 . 


12 . 


വാങ്ങുന്ന കടം -- വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും 

ആകെ തുക ഓഹരി മൂലധനം സഞ്ചിതമായ 
കരുതൽ ധനം , കെട്ടിടനിധി എന്നിവയുടെ 
തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയും പത്തിരട്ടിയിൽ 
കവിയാൻ പാടില്ല . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


23th November 2021 


KERALA GAZETTE 


55 


( 2 ) 


No. E / 183 / 2021 . 


23rd September 2021 . 


തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘത്തിന്റെ പേര് - പാലേടം ക്ഷീരോൽപാദക സഹകരണ സംഘം 

എ . 296 ( ഡി ) ആപ്കോസ് . 


2 , രജിസ്റ്റർ ചെയ്ത തീയതി - 23-9-2021 . 


3 . 


മേൽവിലാസം - പാലേടം ക്ഷീരോൽപാദക സഹകരണ സംഘം 

എ . 296 ( ഡി ) ആപ്കോസ് . 


4 . 


പഞ്ചായത്ത്- കാവാലം . 


5. താലൂക്ക് -കുട്ടനാട് . 


6. ജില്ല - ആലപ്പുഴ . 


7 . 


പദേശങ്ങൾ -കാവാലം പഞ്ചായത്തിലെ 2 , 3 വാർഡുകൾ 

ഉൾപ്പെട്ട പ്രദേശങ്ങൾ , 


8. പ്രവർത്തനപരിധി - പടിഞ്ഞാറ് രാജപുരം പടിഞ്ഞാറെ തോട് മുതൽ 

ലിസിയോപ്പള്ളി റോഡ് എസ്.എൻ.ഡി.പി ശാഖ 
945 വരെ . വടക്ക് ആലക്കാട്ടുശ്ശേരി എൽ.പി സ്കൂൾ 
മുതൽ പുത്തൻപീടിക കലുങ്ക് വരെ . 
കിഴക്ക് പള്ളിയറക്കാവ് തോട് മുതൽ പുത്തൻപീടിക 
കലുങ്കുവരെ . തെക്ക് മേലോപ്പറമ്പ് തോട് മുതൽ 
പാലേടംജെട്ടി വഴി ലിസിയോപ്പള്ളി വരെ 
( പമ്പയാറിൻ തീരം ) . 


9. ബാദ്ധ്യത - ക്ലിപ്തം . 


10 . 


പ്രധാന ഉദ്ദേശ്യങ്ങൾ -പാൽ സംഭരണവും വിതരണവും . 


11. അംഗീകൃത ഓഹരി മൂലധനം 11,00,000 . 


12. സംഘത്തിന് ആകെ വാങ്ങുന്ന കടം -- വായ്ക്കകളുടെയും നിക്ഷേപങ്ങളുടെയും 

ആകെ തുക ഓഹരി മൂലധനം സഞ്ചിതമായ 
കരുതൽ ധനം , കെട്ടിടനിധി എന്നിവയുടെ തുകയിൽ 
നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയും പത്തിരട്ടിയിൽ കവിയാൻ പാടില്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , 
ആലപ്പുഴ . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


56 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


No. E.2404 / 2014 / R.Dis . 


17th September 2011 . 


I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the particulars which 
are furnished in the Categorical Statement are registered by me to - day as a Co - operative Society 
under the said Act , on the basis of limited liability and that the byelaws of the undermentioned 
society is also hereby registered under the said section . 


തരംതിരിച്ചുള്ള പട്ടിക 


1 . 


സംഘത്തിന്റെ പേര് -ആനക്കര നോർത്ത് ക്ഷീരോൽപാദക സഹകരണ സംഘം 

ക്ലിപ്തം നമ്പർ പി . 359 ( ഡി ) ആപ്കോസ് , ആനക്കര . പി . ഒ . , പാലക്കാട് -679 551 . 


2. രജിസ്റ്റർ ചെയ്ത തീയതി - 17-9-2021 . 


3. മേൽവിലാസം -- ആനക്കര നോർത്ത് ക്ഷീരോൽപ്പാദക സഹകരണ സംഘം 

ക്ലിപ്തം നമ്പർ പി . 359 ( ഡി ) ആപ്കോസ് . 
ആനക്കര പി . ഒ . - 679 551 . 


4. പോസ്റ്റാഫീസ് -ആനക്കര . പി . ഒ . 


5. താലൂക്ക് പട്ടാമ്പി . 


6. ജില്ല -പാലക്കാട് . 


7. പ്രവർത്തനപരിധി - ആനക്കര ഗ്രാമ പഞ്ചായത്തിലെ 11 , 12 വാർഡുകളിൽപ്പെട്ട പ്രദേശങ്ങൾ . 


8. ബാദ്ധ്യത ക്ലിപ്തം . 


9 . 


പ്രധാന ഉദ്ദേശ്യങ്ങൾ -പാൽ സംഭരണവും വിതരണവും . 


10. 


അംഗീകൃത ഓഹരി മൂലധനം ? 1,00,000 . 


11 . 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും 

ആകെ തുക ഓഹരി മൂലധനം സഞ്ചിതമായ 
കരുതൽ ധനം , കെട്ടിടനിധി എന്നിവയുടെ ആകെ തുകയിൽ 
നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചാലുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടില്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , 
പാലക്കാട് . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


23th November 2021 


KERALA GAZETTE 


57 


ക്ലെയിം നോട്ടീസ് 


( 1 ) 


നമ്പർ 112/2021 . 


2021 ഒക്ടോബർ 6 . 


മഞ്ചേശ്വരം 


കാസർഗോഡ് ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയ റ ക റുടെ സി -690 | 2018 
തീയതി 16-2-2021 നമ്പർ ഉത്തരവ് പ്രകാരം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ബ്ലോക്കിലെ കടമ്പാർ 
മൂഡംബയിൽ ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ കെ .ജി 49 ( ഡി ) ആപ്കോസ് 
സമാപ് തീകരിക്കുന്നതിനു 

ക്ഷീര വികസന ഓഫീസറെ ലിക്വിഡേറ്റർ ആയി 
നിയമിച്ചിട്ടുള്ളതാണ് . ടി സാഹചര്യത്തിൽ ടി സംഘത്തിലേക്ക് എന്തെങ്കിലും തുക ഒടുക്കുവാനുണ്ടെങ്കിൽ 
ആയതു നേരിൽ അടച്ചു രസീത് വാല്യൂ ആക്കേണ്ടതാണ് . ആയതുപോലെ ടി സഹകരണ സംഘത്തിൽ 
നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ടി നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ രണ്ടു മാസത്തിനകം ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ ചുമതലപ്പെട്ട 
ഏജന്റ് മുഖാന്തിരമോ അറിയിക്കണമെന്നുള്ള 

വിവരം ഇതിനാൽ പൊതു ജനങ്ങളെയും 
സംഘാംഗങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു . 


( 2 ) 


നമ്പർ 110/2021 . 


2021 ഒക്ടോബർ 6 . 


കാസർഗോഡ് ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 843/13 തീയതി 16-4-2021 
നമ്പർ ഉത്തരവ് പ്രകാരം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ബ്ലോക്കിലെ സീതാംഗോളി ഗോകുൽ 
പാൽ വിതരണ സഹകരണ സംഘം നമ്പർ സി -45 ( ഡി ) സമാപ്തീകരിക്കുന്നതിനു മഞ്ചേശ്വരം ക്ഷീര 
വികസന ഓഫീസറെ ലിക്വിഡേറ്റർ ആയി നിയമിച്ചിട്ടുള്ളതാണ് . ടി സാഹചര്യത്തിൽ ടി സംഘത്തിലേക്ക് 
എന്തെങ്കിലും തുക ഒടുക്കുവാനുണ്ടെങ്കിൽ ആയതു നേരിൽ അടച്ചു രസീത് വാല്യൂ ആക്കേണ്ടതാണ് . 
ആയതുപോലെ ടി സഹകരണ സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക 
കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ടി നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ രണ്ടു മാസത്തിനകം 
ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ ചുമതലപ്പെട്ട ഏജന്റ് മുഖാന്തിരമോ അറിയിക്കണമെന്നുള്ള വിവരം 
ഇതിനാൽ പൊതുജനങ്ങളെയും സംഘാംഗങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു . 


ക്ഷീരവികസന ഓഫീസറുടെ കാര്യാലയം , 


( ഒപ്പ് ) 
ലിക്വിഡേറ്റർ . 


മഞ്ചേശ്വരം . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.23 03:44:52 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


